Regn . No. KERBIL /2012 / 45073 

dated 5 - 9 -2012 with RNI 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 634/2012 -14 


GOVERN 


കേരള 


പ സർക്കാ 


NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


23rd July 2013 
2013 ജൂലൈ 23 


Vol. II 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


വാല്യം 2 


നമ്പർ 


1st Sravana 1935 
1935 ശ്രാവണം 1 


PART III 


Fisheries Department 


വിജ്ഞാപനം 


നമ്പർ 07 / 2013 . 


2013 ജൂ 


ൺ 


25. 


- ആലപ്പുഴ ജില്ലയിലെ മത്സ്യവകുപ്പ് അരൂർ ഫിഷറീസ് 
സെക്ഷനിൽപ്പെട്ട കടവിൽ പറമ്പിൽഊന്നിപ്പാട്ടിലെ 28 -ാം 
നമ്പർഊന്നിഒന്നാംതരത്തിൽപ്പെടുത്തി പി. റ്റി. ആർ. 15/ 04 
പട്ട യ പ്രകാരം ചേർത്തല താലൂക്കിൽ അരൂർ വില്ലേജിൽ 
കപ്പലുങ്കൽ വാലാ കോളനി വീട്ടിൽ ശ്രീ . കോന്നൻ രാജപ്പന്റെ 
പേർക്ക് പതിച്ച് പട്ടയം നൽകിയിട്ടുള്ളതാകുന്നു . ടി ഊന്നി 
ടിയാന്റെ കൈവശത്തിലും അനുഭവത്തിലും ഇരിക്കെ മകളുടെ 
വിവാഹ ആവശ്യത്തിന് ചിലവായ തുക സ്വരൂപിക്കുന്നതിനു 
വേണ്ടി 15 - 2 -2013 -ാം തീയതി കുത്തിയതോട് സബ് രജിസ്ട്രാർ 
ആ ഫീ സിൽ 412 -ാം നമ്പർ ആയി രജി സ്റ്റർ ചെയ്ത 
തീറാ ധാ ര പ്രകാരം അരൂർ വില്ലേജിൽ അരൂർ മുറിയിൽ 
വാലാ കോളനി, കടവിൽ പറമ്പിൽ വീട്ടിൽ താമസിക്കും 
മോഹ നൻ ഭാര്യ 51 വയസ്സുള്ള രമാ ഭാ യിയുടെ പേർക്ക് 
തീറായി വിറ്റിട്ടുള്ളതാകുന്നു . ടി രമാഭായി ടി ഊന്നിതന്റെ 
പേരിൽ കൂട്ടി പോക്കുവരവ് ചെയ്ത് പുതിയ പട്ടയം നൽകണ 
മെന്ന് കാണിച്ച് പ്രമാ ണ ത്തി ന്റെ ശരിപ്പകർപ്പ് സഹിതം 


അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു . അന്വേഷണത്തിൽ ടി 
രമാഭായി മത്സ്യ ബ ന്ധ ന വിപ ണ ന ( പവർത്ത ന ങ്ങ ളിൽ 
ഏർപ്പെടുന്ന ഒരു പരമ്പരാഗത മത്സ്യത്തൊഴിലാളി കുടുംബാംഗ 
മാണെന്നറിയുന്നു . മേൽ വിവരിച്ച സാഹചര്യത്തിൽ കടവിൽ 
പറമ്പിൽ ഊന്നിപ്പാട്ടിലെ 28 -ാം നമ്പർഊന്നിയുടെ പഴയ പട്ടയം 
റവുചെയ്ത് പുതിയ പട്ടയം ടിയാൾക്ക് നൽകുന്നതിന് തീരുമാനി 
ച്ചി രി ക്കു ന്നു . ആ യ തിന് ആർക്കെ ങ്കിലും ന്യായ മായ 
ആക്ഷേപമോ നിർദ്ദേശമോ ഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യം 
പ്രസിദ്ധം ചെയ്യുന്ന ഗസറ്റ് തീയതി മുതൽ ഒരു മാസത്തിനകം 
പരസ്യാധികാരിയെ അറിയിച്ചിരിക്കേണ്ടതാകുന്നു . നിശ്ചിത 
തീയതിക്കുള്ളിൽ യാതൊരുവിധ ആക്ഷേപമോ നിർദ്ദേശമോ 
രേഖാമൂലം ലഭിക്കുന്നില്ലായെങ്കിൽ ഇനി ഒരറിയിപ്പുകൂടാതെ ടി 
28 -ാം നമ്പർ ഊന്നിയുടെ പഴയ പട്ടയം റദുചെയ്ത് പുതിയ 
പട്ടയം ടി രമാ ഭാ യിയുടെ പേർക്ക് നൽകു ന്ന താ ണെന്ന് 
ഇതിനാൽ സകലമാനപേരേയും അറിയിച്ചുകൊള്ളുന്നു . 


ഫിഷറീസ് ഡെപ്യൂട്ടി 
ഡയറക്ടറാഫീസ്, 
ആലപ്പുഴ. 


( ഒപ്പ്) 
ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ. 


